4th JULY 2017) 


COMMISSIONERATE OF LAND REVENUE 


5832 


Regn .No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg . No. KL/ TV( N )/634 /2015- 17 


കേരള സർക്കാർ 
Government of Kerala 

2017 


( on 
सत्यमेव जयते 


GOVERN 


കരജ 


രള സർക്ക 
VMENT OF 


ർക്കാർ 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


2017 ജൂ ലൈ 4 

4th July 2017 
1192 മിഥുനം 20 
20th Mithunam 1192 


നമ്പർ 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


1939 ആഷാഢം 13 
13th Ashadha 1939 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


4th JULY 2017] 


COMMISSIONERATE OF LAND REVENUE 


5833 


തിരുത്തൽ പരസ്യം 


Koppalam Kunnil House, P. K . Nagar, Arikady Village, 
Kumbla , Kasaragod District has committed the following 
offence: 


റഫ്. ബി1 - 6907 / 2017 . 

2017 ജൂൺ 2 . 
- 18 - 4 - 2017 - ലെ കേരള ഗസറ്റ് നമ്പർ 16 - ൽ 
( വാല്യം 6 , പാർട്ട് III) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
ഷീറ്റിൽ പേജ് നമ്പർ 3701 - ൽ മേൽനമ്പർ പരസ്യത്തിൽ 
ക്രമനമ്പർ 101 ആയി വന്ന പരസ്യത്തിൽ " സൈനുദ്ദീൻ, സി . 
40 വയസ്സ്, പരേതയുടെ മകൻ എന്നുകൂടി ഉൾപ്പെടുത്തി 
തിരുത്തിവായിക്കേണ്ടതാണ്. 


1. Crime No. 532 /14 of Kumbla Police Station u /s 341, 

294 (b), 323, 324 r/ w 34 IPC 


2. Crime No. 598/14 of Kumbla Police Station u/s 21 

of Kerala Protection of River Banks and 
Regulation of Sand Act, 2001 


താലൂക്കാഫീസ്, 


( ഒപ്പ്) 
തഹശീൽദാർ. 


കണ്ണൂർ. 


Thaliparamba Taluk 


3. Crime No. 641/14 of Kumbla Police Station u/s 436 

| IPC added Sec. 450 r/ w 34 IPC 


പരസ്യം 


നമ്പർ ജി1- 10351/ 2017. 


2017 ജൂൺ 8. 


4. Crime No. 115 / 16 of Kumbla Police Station u /s 43 , 

147, 148, 341, 323, 324 r/ w 149 IPC 


5 . Crime No. 132 / 16 of Kumbla Police Station u /s 

143 , 147, 148, 341 , 323, 324 r/ w 149 


6 . Crime No. 445 / 16 of Kumbla Police Station u /s 

294 (b), 506 (1) r/ w 34 IPC 


കമ 


തളിപ്പറമ്പ് താലൂക്കിൽ നിടിയേങ്ങ അംശം, നിടിയേങ്ങ 
ദേശത്ത് പാപ്പനാംചിറ വീട്ടിൽ പി. ജെ . ജോൺ എന്നയാൾ 
27- 7 - 2015 -ാം തീയതി മരണപ്പെ ട്ടി രി ക്കു ന്നു . ടിയാന്റെ 
അനന്ത രാവ കാശികളെ സ്ഥാപിച്ചു കിട്ടുന്ന തി നു വേണ്ടി 
പരേതന്റെ മകൻ സോണി ജോൺ സമർപ്പിച്ച 
അപേക്ഷയിൻ മേൽ അ ന്വേ ഷണം നട ത്തി യ തിൽ താഴെ 
പറയുന്ന 4 ( നാല്) പേരാണ് അനന്തരാവകാശികളായി 
ട്ടുള്ളതെന്നറിയുന്നു . 
പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
- നമ്പർ 

ബന്ധം 
മായ ജോൺ 

മകൾ 
സോണി ജോൺ 

മകൻ 
സോജി ജോൺ 
മഞ്ജുമോൾ ജോൺ 

മകൾ 
- മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം തളിപ്പറമ്പ് തഹശീൽദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


7. Crime No . 31/ 17 of Kumbla Police Station u/s 341, 

324, 307 IPC 


And it has been returned the order of Detention 
No . 14459 /2017 (1 ) dated 11 - 5 -2017 of this Court, 

thereupon issued that the said Sri Mohammed Usman @ 
- Usman @ Undu Usman s/o Mohammed, Koppalam Kunnil 

House, P . K . Nagar, Arikady Village, Kumbla, Kasaragod 
District cannot be found , and whereas it has been shown 
to my satisfaction that the said Sri Mohammed Usman @ 
Usman @ Undu Usman s/ o Mohammed , has absconded 
or is concealing himself to avoid the service of the said 
Order of Detention . 


താലൂക്കാഫീസ്, 
തളിപ്പറമ്പ . 


- ( ഒപ്പ്) 
തഹശീൽദാർ. 


KASARAGOD DISTRICT 

- FORM No. 4 


PROCLAMATION REQUIRING THE APPEARANCE 

OF A PERSON ACCUSED 


Proclamation is hereby made that the said 
Sri Mohammed Usman @ Usman @ Undu Usman 
s/o Mohammed , Koppalam Kunnil House , P. K . Nagar, 
Arikady Village, Kumbla , Kasaragod District to appear 
before the Office of the District Police Chief, Kasaragod , 
within 30 days of the publication of this Order in the 
Kerala Gazette . 


[ See Section 82 , Criminal Procedure Code ] 
In the Court of the District Magistrate, Kasaragod 

Case No. D1 -14459 /2017 ( 2 ) dated 8 - 6 - 2017 


Dated this, 8th day of June 2017 . 


Whereas, complaint has been made before me by the 
District Police Chief, Kasaragod that Sri Mohammed 
Usman @ Usman @ Undu Usman s /o Mohammed , 


(Sd.) 
District Magistrate. 


Kasaragod . 


303 


